





തദ്ദേരദരണ സ്ഥാപനങ്ങളും 
വിദ്യാഭ്യാസവും 





[ 
കേരള ശാസ്ത്രസാഹിത്യ പരിഷത്ത്‌ 


തദ്ദേശഭരണ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസവും 

കേരള വികസന മാതൃകയുടെ സവിശേഷമായ നേട്ടങ്ങളിലൊന്ന്‌, 
വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന സേവന മേഖലകളില്‍ 
നേടിയെടുക്കാന്‍ കഴിഞ്ഞ ഉയര്‍ന്ന നിലവാരമാണല്ലോ. ഈ മേഖലകളില്‍ 
നിശ്ചയിച്ചിട്ടുളള ദേശീയ ലക്ഷ്യങ്ങള്‍ മിക്കതും ഏറെ വര്‍ഷങ്ങള്‍ക്കു 
മുമ്പുതന്നെ നേടിയെടുക്കാന്‍ കേരള സമൂഹത്തിനു കഴിഞ്ഞിട്ടുണ്ട്‌. 
കേവലം ഒരു നൂറ്റാണ്ടുമുമ്പ്‌ സ്വാമി വിവേകാനന്ദന്‍ 'ഭരാന്താലയ്‌ മെന്ന്‌ 
വിശേഷിപ്പിച്ച ഈ പ്രദേശം, ആ വിശേഷണത്തിനാധാരമായ ജാതിവ്യവ 
സ്ഥയുടെ ഇരുമ്പറകള്‍ തകര്‍ത്ത്‌ ചെറിയൊരു കാലഘട്ടംകൊണ്ട്‌ 
ഈയവസ്ഥയില്‍ എത്തിയതെങ്ങനെയെന്ന്‌ പരിശോധിക്കുമ്പോഴാണ്‌ 
കേരളത്തില്‍ നടന്നുവന്ന സാമൂഹ്യ വിപ്ലവത്തിലെ വിദ്യാഭ്യാസ 
ഘടകത്തിന്‍െറ പ്രാധാന്യം നമുക്ക്‌ ബോധ്യമാകുക. നാരായണഗുരുവിന്‍െറ 
നേതൃത്വത്തിലാരംഭിച്ച സമൂഹ പരിഷ്കരണ പ്രസ്ഥാനത്തില്‍ 
ജാതിവ്യവസ്ഥയ്ക്കെതിരായ ആഹ്വാനങ്ങളോടൊപ്പംതന്നെ പ്രാധാന്യം 
'വിദ്യകൊണ്ട്‌ ശക്തരാകുക' എന്ന മുദ്രവാക്യത്തിനും ലഭിച്ചു. നാടെങ്ങും 
വിദ്യാലയങ്ങളാരംഭിക്കാനും തുടര്‍ പ്രവര്‍ത്തനങ്ങള്‍ക്കുവേണ്ടിയുള്ള 
സാമൂഹ്യ ഇടപെടലിനും ഈ ആഹ്വാനങ്ങള്‍ വഴിയൊരുക്കിയെന്നത്‌ 
ചരിത്രത്തിന്‍െറ ഭാഗമായ വസ്തുതയാണ്‌. 


ഇങ്ങനെ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനത്തിലൂടെ പാകപ്പെട്ട 
മണ്ണിലാണ്‌ കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയുടെ ഭൌതിക 
സാഹചര്യമൊരുക്കാന്‍ ഓരോ പ്രദേശത്തെയും ജനങ്ങള്‍ കച്ചകെട്ടിയി 
റങ്ങിയത്‌. ഈ സാമൂഹ്യ ഇടപെടലിന്‍െറ അനുഭവകഥകള്‍ കേരളത്തിലെ 
ഏത്‌ ഗ്രാമത്തില്‍ ചെന്നാലും നമുക്ക്‌ കേള്‍ക്കാനാവും. ജനകീയാ 
സുത്രണത്തിന്‍െറ ഭാഗമായി തയ്യാറാക്കിയ പഞ്ചായത്ത്‌ വികസനരേഖകള്‍ 
ഈദൃശപ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ നൂറുനൂറുദാഹരണങ്ങള്‍ വിശദീകരിക്കുന്നു. 
ഇത്തരം ജനകീയ സംരംഭങ്ങള്‍ക്ക്‌ അതാതിടത്തെ പ്രാദേശിക 
ഭരണകൂടങ്ങളും നിര്‍ണായക സംഭാവനകള്‍ നല്‍കിയിട്ടുണ്ട്‌. 


വിദ്യാഭ്യാസരംഗത്ത്‌ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സംഭാവന 
കളെക്കുറിച്ച്‌ ആലോചിക്കുമ്പോള്‍ ആദ്യം ഓര്‍മ്മവരിക മലബാര്‍ 
ഡിസ്ട്രിക്റ്റ്‌ ബോര്‍ഡിന്‍െറ പ്രവര്‍ത്തനങ്ങളാണ്‌. 1954 മുതല്‍ 58 വരെ 
പി.റ്റി. ഭാസ്കര പണിക്കരുടെ നേതൃത്വത്തില്‍ പ്രവര്‍ത്തിച്ച ഡിസ്ട്രിക്ട്‌ 
ബോര്‍ഡാണ്‌ വിദ്യാഭ്യാസപരമായി കേരളത്തിലെ മറ്റു പ്രദേശങ്ങളില്‍നിന്ന്‌ 
ഏറെ പിന്നോക്കമായിരുന്ന മലബാറിലെ വിദ്യാഭ്യാസവിപ്ലവത്തിന്‌ 
വഴിയൊരുക്കിയത്‌ എന്നു പറഞ്ഞാല്‍ അതിശയോക്തിയാവില്ല. തങ്ങളുടെ 
നിയന്ത്രണത്തിലുള്ള വളരെ ചെറിയ ഫണ്ടില്‍ നിന്ന്‌ വീതം നല്‍കിയും 
നാട്ടുകാരുടെ അധ്വാനവും വിഭവങ്ങളും സമാഹരിച്ചും മലബാറിലെ ഓരോ 
ഗ്രാമത്തിലും വിദ്യാലയങ്ങള്‍ സ്ഥാപിക്കുന്നതിന്‌ നേതൃത്വം 


കൊടുക്കുവാന്‍ ജില്ലാ ബോര്‍ഡിനു കഴിഞ്ഞു. ഒരൊറ്റ പഞ്ചവത്സര 
പദ്ധതികൊണ്ട്‌ വിദ്യാഭ്യാസ രംഗത്ത്‌ ഇത്രയേറെ മാറ്റങ്ങളുണ്ടാക്കുവാന്‍ 
അതിനുമുമ്പ്‌ ഒരു തദ്ദേശഭരണ സ്ഥാപനത്തിനും കഴിഞ്ഞിട്ടില്ല. 


എന്നാല്‍ പിന്നീടിങ്ങോട്ട്‌ ഐക്യകേരളത്തില്‍ വിദ്യാഭ്യാസമേഖല 
വളരെയേറെ മാറ്റങ്ങള്‍ക്കു വിധേയമായിട്ടുണ്ടെങ്കിലും തദ്ദേശ ഭരണ 
സ്ഥാപനങ്ങള്‍ക്ക്‌ വലിയ പങ്കൊന്നും അതില്‍ വഹിക്കാനായില്ല; 
അതിനുള്ള അധികാരങ്ങളൊന്നും അവയ്ക്കുണ്ടായിരുന്നില്ല-സ്വന്തമായി 
വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്‍ നടത്താനുള്ള അവകാശം ഒഴിച്ച്‌. അങ്ങനെ, 
വിദ്യാലയങ്ങളുടെ മാനേജര്‍മാര്‍ എന്ന നിലയില്‍ പ്രവര്‍ത്തിക്കുന്ന 
ഏതാനും തദ്ദേശഭരണ സ്ഥാപനങ്ങളെ മാറ്റിനിര്‍ത്തിയാല്‍ വര്‍ഷത്തിലൊ 
രിക്കല്‍ ഉയര്‍ന്ന മാര്‍ക്കു നേടുന്ന ഉദ്യോഗാര്‍ത്ഥികള്‍ക്ക്‌ ക്യാഷ്‌ അവാര്‍ഡ്‌ 
നല്‍കുക തുടങ്ങിയ ചില ബാഹ്യസ്പര്‍ശങ്ങള്‍ മാത്രമായിരുന്നു ഈ 
രംഗത്ത്‌ പഞ്ചായത്തുകളും മറ്റും ചെയ്തു വന്നത്‌. ഈ സ്ഥിതിയില്‍ 
ഒരു മാറ്റം വരുന്നത്‌ 73, 74 ഭരണഘടനാ ഭേദഗതികള്‍ പ്രകാരം തദ്ദേശ 
ഭരണ സ്ഥാപനങ്ങള്‍ക്ക്‌ വേര്‍തിരിച്ചു നല്‍കിയ പ്രവര്‍ത്തനമേഖലകളില്‍ 
വിദ്യാഭ്യാസവും ഉള്‍പ്പെട്ടതോടു കൂടിയാണ്‌. 


ഭരണഘടനാ ഭേദഗതികളുടെ അടിസ്ഥാനത്തില്‍ കേരള നിയമസഭ 
പാസാക്കിയ 1994 ലെ പഞ്ചായത്ത്‌ രാജ്‌ മുനിസിപ്പാലിറ്റി നിയമങ്ങള്‍, 
നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങള്‍ വിദ്യാഭ്യാസ രംഗത്ത്‌ വ്യക്തമായ 
ചില അധികാരങ്ങള്‍ നല്‍കുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്‍ 
ചിലതിനെ അവയുടെ നിയന്ത്രണത്തിലേക്ക്‌ മാറ്റുകയും ചെയ്തു. 
അങ്ങനെയാണ്‌ സര്‍ക്കാര്‍ എല്‍.പി. സ്‌കൂളുകള്‍ ഗ്രാമപഞ്ചായത്തു 
കളുടെയും സര്‍ക്കാര്‍ യു.പി., ഹൈസ്കൂളുകള്‍ ജില്ലാ പഞ്ചായത്തു 
കളുടെയും നിയന്ത്രണത്തില്‍ വന്നത്‌. മുനിസിപ്പല്‍ കയാണ്‍സിലുകള്‍ക്കും 
കോര്‍പ്പറേഷനുകള്‍ക്കും ഗവണ്‍മെന്‍റ്‌ ഉടമയിലുള്ള എല്‍.പി. മുതല്‍ 
ഹൈസ്കൂള്‍ വരെയുള്ള എല്ലാ വിദ്യാലയങ്ങളുടെയും നിയന്ത്രണവും 
ലഭിച്ചു. ഓപചാരിക വിദ്യാഭ്യാസ രംഗത്ത്‌ മാത്രമല്ല, സാക്ഷരതാ 
പ്രവര്‍ത്തനം, വയോജന വിദ്യാഭ്യാസം, ഗ്രന്ഥശാലാ പ്രവര്‍ത്തനം തുടങ്ങിയ 
അനൌപചാരിക വിദ്യാഭ്യാസ മേഖലകളിലും പ്രീ പ്രൈമറി വിദ്യാഭ്യാസ 
രംഗത്തും തദ്ദേശ ഭരണ സ്ഥാപനങ്ങള്‍ക്ക്‌ അധികാരം ലഭിക്കുകയുണ്ടായി. 
ഗ്രന്ഥശാലാ സംഘങ്ങളുടെ നിയന്ത്രണം പൂര്‍ണ്ണമായും ജില്ലാ 
പഞ്ചായത്തുകള്‍ക്കായി. 


ഇതിനൊക്കെ പുറമേ ജില്ലാ തലത്തില്‍ നടക്കേണ്ട വിദ്യാഭ്യാസ 
വികസന പ്രവര്‍ത്തനങ്ങള്‍ക്കായി ഒരു ജില്ലാതല വിദ്യാഭ്യാസ സമിതിയും 
94-ലെ കേരള പഞ്ചായത്ത്‌ രാജ്‌ നിയമത്തില്‍ വ്യവസ്ഥ ചെയ്യുകയുണ്ടായി. 
“(ഷെഡ്യൂള്‍ 5) ജില്ലാ പഞ്ചായത്തിന്‍െറ നേതൃത്വത്തില്‍ രൂപീകരിക്കേണ്ട 
ഈ സമിതിക്ക്‌ പ്രൊഫണല്‍ കോളേജുകളൊഴികെ ജില്ലയിലെ മുഴുവന്‍ 
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മേല്‍നോട്ടത്തിനും ജില്ലയിലെ കോളേജ്‌ 
തലത്തിലുള്ള വിദ്യാഭ്യാസ വികസന പ്രവര്‍ത്തനങ്ങളുടെ പദ്ധതി തയ്യാറാക്കി 


നടപ്പാക്കാനും വിദ്യാഭ്യാസ ഗുണമേന്‍മ ഉറപ്പു വരുത്തുന്നതിനുള്ള 
സംവിധാനമുണ്ടാക്കാനും ഇതിനായി ജില്ലാ വിദ്യാഭ്യാസ ഫണ്ട്‌ രൂപീകരി 
ക്കുവാനും അധികാരമുണ്ടായിരുന്നു. ഈ വിധത്തിലുള്ള ജില്ലാ വിദ്യാഭ്യാസ 
സമിതി കേരളത്തിലെ ഒരു ജില്ലാ പഞ്ചായത്തും രൂപീകരിച്ചില്ല എന്നത്‌ 
വേറെ കാര്യം. 


1999-ലെ പഞ്ചായത്ത്‌ രാജ്‌, മുനിസിപ്പല്‍ നിയമ ഭേദഗതികള്‍, 
തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വിദ്യാഭ്യാസാധികാരങ്ങളില്‍ വീണ്ടും 
മാറ്റം വരുത്തിയിരിക്കുന്നു. ഇതനുസരിച്ചു യു.പി. സ്കൂളുകള്‍ 
ഗ്രാമപഞ്ചായത്തിന്‍െറ നിയന്ത്രണത്തില്‍ -വന്നിരിക്കുന്നു. യു.പി. ക്കു 
മേല്‍, പ്ലസ്ടൂ വരെയുള്ള എല്ലാ ഓപചാരിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 
വൊക്കേഷണല്‍ ഹയര്‍ സെക്കണ്ടറി സ്‌കൂളുകളും ജില്ലാ പഞ്ചായത്തിന്‍െറ 
നിയന്ത്രണത്തില്‍ വന്നിരിക്കുന്നു. അതോടൊപ്പം കോളേജുതല 
വിദ്യാഭ്യാസ വികസനത്തിനായുള്ള ജില്ലാ വിദ്യാഭ്യാസ സമിതിയെന്ന 
സജംലപം ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്‌. 


ഏതായാലും മേല്‍പ്പറഞ്ഞ നിയമങ്ങള്‍, സംസ്ഥാനത്തെ മുഴുവന്‍ 
സര്‍ക്കാര്‍ വിദ്യാലയങ്ങളെയും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ അധീന 
തയില്‍ കൊണ്ടുവരികയും ഹയര്‍ സെക്കണ്ടറി വരെയുള്ള വിദ്യാഭ്യാസ 
പ്രവര്‍ത്തനങ്ങളില്‍ തദ്ദേശഭരണ സ്ഥാപനങ്ങള്‍ക്ക്‌ മേല്‍നോട്ട നിയന്ത്ര 
ണാധികാരങ്ങള്‍ നല്‍കുകയും ചെയ്തു എന്നത്‌ ചെറിയ കാര്യമല്ല. ഈ 
അധികാരങ്ങള്‍ കൈയാളുന്നതില്‍ സാമ്പത്തിക പരിമിതികള്‍ തദ്ദേശ ഭരണ 
സ്ഥാപനങ്ങളെ അലട്ടിയിരുന്നുവെങ്കിലും ജനകീയാസൂത്രണ പ്രസ്ഥാനം 
വന്നതോടെ ആ പ്രശ്നവും ഒരു പരിധിവരെ പരിഹൃതമായിട്ടുണ്ട്‌. 


തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ അധികാരങ്ങള്‍ 


1999 ലെ പഞ്ചായത്ത്‌ രാജ്‌, മുനിസിപ്പാലിറ്റി നിയമഭേദഗതികളുടെ 
അടിസ്ഥാനത്തില്‍ തദ്ദേശ ഭരണ സ്ഥാപനങ്ങള്‍ക്ക്‌ വിദ്യാഭ്യാസ 
മേഖലയിലുള്ള അധികാരങ്ങള്‍ എന്തൊക്കെയെന്ന്‌ നോക്കുക. 


ഗ്രാമപഞ്ചായത്ത്‌ 


1. സര്‍ക്കാര്‍ പ്രീ പ്രൈമറി സ്കൂളുകളുടെയും പ്രൈമറി സ്കൂളു 
കളുടെയും നടത്തിപ്പ്‌ 


2. സാക്ഷരതാ പരിപാടികള്‍ നടപ്പാക്കുക. 


3. വായനശാലകളുടെയും ഗ്രന്ഥാലയങ്ങളുടെയും നടത്തിപ്പും 
പ്രോത്സാഹനവും (സ്കൂള്‍ കെട്ടിടങ്ങളുടെ നിര്‍മ്മാണത്തിനുള്ള 
അധികാരം ഒഴിവാക്കിയിരിക്കുന്നു). 


ബ്ലോക്ക്‌ പഞ്ചായത്ത്‌ 


1. സര്‍ക്കാര്‍ വ്യവസായ പരിശീലന സ്ഥാപനങ്ങളുടെ നടത്തിപ്പ്‌ 


3 


ച്ച 


റ 


th 


ജില്ലാ പഞ്ചായത്ത്‌ 


1. സര്‍ക്കാര്‍ ഫഹൈസ്കൂളുകളുടെ നടത്തിപ്പ്‌ (ഹൈസ്കൂളു 
കളോടൊപ്പമുള്ള ലോവര്‍ പ്രൈമറി, അപ്പര്‍ പ്രൈമറി വിഭാഗങ്ങള്‍ 
ഉള്‍പ്പെടെ) 


മ. സര്‍ക്കാര്‍ ഹയര്‍ സെക്കണ്ടറി സ്കൂളുകളുടെ നടത്തിപ്പ്‌. 
3. സര്‍ക്കാര്‍ സാങ്കേതിക സ്കൂളുകളുടെ നടത്തിപ്പ്‌ 


4. സര്‍ക്കാര്‍ തൊഴിലധിഷ്ഠിത പരിശീലന കേന്ദ്രങ്ങളുടെയും 
പോളിടെക്നിക്കുകളുടെയും നടത്തിപ്പ്‌ 


5. സര്‍ക്കാര്‍ തൊഴിലധിഷ്ഠിത ഹയര്‍ സെക്കണ്ടറി സ്കൂളുകളുടെ 
നടത്തിപ്പ്‌ (ശട) 


6.വിദ്യാഭ്യാസത്തിനും പരിശീലനത്തിനുമുള്ള ജില്ലാ 
ഇന്‍സ്റ്റിവ്യൂട്ടുകളുടെ (2181) നടത്തിപ്പ്‌. 


7. വിദ്യാഭ്യാസം സംബന്ധിച്ച കേന്ദ്ര-സംസ്ഥാന സ്‌പോണ്‍സേഡ്‌ 
പരിപാടികളെ ഏകോപിപ്പിക്കുക. 


മുനിസിപ്പാലിറ്റികള്‍ (മുനിസിപ്പല്‍ കൌണ്‍സിലുകളും 
കോര്‍പ്പറേഷനുകളും) 


1. സര്‍ക്കാര്‍ പ്രീ - പ്രൈമറി സ്‌കൂളുകളും പ്രൈമറി സ്കൂളുകളും 
ഹൈസ്കൂളുകളും നടത്തുക. 


2. സാക്ഷരതാ പരിപാടികള്‍ നടപ്പാക്കുക. 


3. മുനിസിപ്പല്‍ പ്രദേശത്തെ സര്‍ക്കാര്‍ വൃവസായ പരിശീലന 
കേന്ദ്രങ്ങള്‍ നടത്തുക. 


4. മുനിസിപ്പല്‍ പ്രദേശത്തെ സര്‍ക്കാര്‍ ഹയര്‍ സെക്കണ്ടറി 
സ്കൂളുകള്‍ നടത്തുക. 


ട.മുനിസിപ്പല്‍ പ്രദേശത്തെ സര്‍ക്കാര്‍ ടെക്നിക്കല്‍ സ്കൂളുകള്‍ 
നടത്തുക. 


6. മുനിസിപ്പല്‍ പ്രദേശത്തെ സര്‍ക്കാര്‍ തൊഴിലധിഷ്ഠിത പരിശീലന 
കേന്ദ്രങ്ങളും പോളിടെക്നിക്കുകളും നടത്തുക. 


7. മുനിസിപ്പല്‍ പ്രദേശത്തെ സര്‍ക്കാര്‍ തൊഴിലധിഷ്ഠിത ഹയര്‍ 
സെക്കണ്ടറി സ്കൂളുകള്‍ നടത്തുക. 3 


താരതമ്യേന ചെറുതല്ലാത്ത അധികാരങ്ങളും അവ കൈയാളു 
നതിനാവശ്യമായ സാമ്പത്തികശേഷിയും കൈവന്നിരിക്കുന്ന 
സാഹചര്യത്തില്‍, സ്വന്തം പ്രദേശത്തെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി 


4 


ഏതൊക്കെ വിധത്തില്‍ ഇടപെടാനാകുമെന്നതാണ്‌ തദ്ദേശഭരണ 
സ്ഥാപനങ്ങളുടെ മുന്നിലുള്ള വെല്ലുവിളി. 


വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നടത്തിപ്പും നിയന്ത്രണവും തദ്ദേശ 
ഭരണ സ്ഥാപനങ്ങളുടെ അധീനധിയില്‍ വന്ന സ്ഥിതിക്ക്‌ ഈ 
അധികാരങ്ങളെക്കുറിച്ച്‌ വ്യക്തമായ ധാരണ നമുക്കുണ്ടാവേണ്ടതുണ്ട്‌. 
ഉദാഹരണമായി, വിദ്യാലയങ്ങളുടെ നടത്തിപ്പ്‌ എന്ന അധികാരമെടുക്കുക. 
എന്താണ്‌ നടത്തിപ്പ്‌ അല്ലെങ്കില്‍ നിയന്ത്രണം എന്നതുകൊണ്ട്‌ 
അര്‍ത്ഥമാക്കുന്നത്‌! നിയമത്തില്‍ അത്‌ വ്യക്തമാക്കുന്നില്ല. എന്നാല്‍, 
സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ്‌ ഇതു സംബന്ധിച്ച്‌ 1996-ല്‍ പുറപ്പെടുവിച്ച 
ഉത്തരവില്‍ നാല്‍ കാര്യങ്ങളാണ്‌ പറയുന്നത്‌. 


1.അധ്യാപക - അധ്യാപകേതര ജീവനക്കാര്‍ അവരുടെ 
ചുമതലകള്‍ നിര്‍വഹിക്കുന്നുണ്ടോ എന്ന്‌ പരിശോധിക്കുകയും വിലയി 
രുത്തുകയും ചെയ്യുക. 


2. സ്കൂളുകളുടെ സുഗമവും ക്രിയാത്മകവുമായ പ്രവര്‍ത്തനത്തിന്‌ 
വിഘാതമായി നില്‍ക്കുന്ന അധ്യാപക - അധ്യാപകേതര ജീവനക്കാ 
രുടെമേല്‍ നിയമാനുസൃത നടപടികള്‍ സ്വീകരിക്കുന്നതിന്‌ ഉപവിദ്യാഭ്യാസ 
ഡയറക്ടറോട്‌ ശുപാര്‍ശ ചെയ്യുക. 


3.വര്‍ഷാരംഭത്തില്‍ തന്നെ സ്കൂളുകളില്‍ ഉണ്ടാകുന്ന 
അധ്യാപകരുടെ ഒഴിവുകള്‍ പി.എസ്‌.സി. മുഖാന്തിരമോ എംപ്ലോയ്മെന്‍റ്‌ 
എക്സ്ചേഞ്ച്‌ വഴിയോ ഉപവിദ്യാഭ്യാസ ഡയറക്ടറെക്കൊണ്ട്‌ 
നികത്തിപ്പിക്കുക. 


4. സ്കൂളുകളില്‍ നിന്നും കുട്ടികള്‍ പഠനം അവസാനിപ്പിച്ച്‌ 
കൊഴിഞ്ഞു പോകുന്നത്‌ തടയാനുള്ള നടപടി, വകുപ്പുദ്യോഗസ്ഥന്മാരുടെ 
സഹായത്തോടെ നടപ്പിലാക്കുക. 


ഇതിനു പുറമേ, ഉച്ച ഭക്ഷണ വിതരണ പരിപാടി ഫലപ്രദമായി 
നടത്താനുള്ള ക്രമീകരണങ്ങള്‍ ചെയ്യാനും സ്കൂള്‍ കോംപ്ലക്‌സ്‌, 
ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള മറ്റു പരിപാടികള്‍ എന്നിവയ്ക്ക്‌ 
നേതൃത്വം കൊടുക്കാനുമുള്ള ഉത്തരവാദിത്തവും ഗ്രാമ പഞ്ചായത്തു 
കള്‍ക്കു നല്‍കിയിരിക്കുന്നു. മുനിസിപ്പാലിറ്റികള്‍ക്കും ജില്ലാ 
പഞ്ചായത്തുകള്‍ക്കും തത്തുല്യമായ അധികാരങ്ങള്‍ പൊതു വിദ്യാഭ്യാസ 
വകുപ്പ്‌ നിര്‍ദ്ദേശിച്ചിട്ടുണ്ട്‌. 


ജനകിയാസൂത്രണ പ്രസ്ഥാനം അംഗീകരിച്ചിരിക്കുന്ന മാര്‍ഗ്ഗ 
രേഖകള്‍ പ്രകാരം, ഏതെങ്കിലും ഒരു തലത്തിന്‍െറ അധികാര പരിധിയില്‍ 
വരുന്ന സ്ഥാപനങ്ങളുടെ പ്രവര്‍ത്തനം മെച്ചപ്പെടുത്തുന്നതിന്‌ മറ്റു 
തലങ്ങള്‍ക്കു പദ്ധതി തയ്യാറാക്കാം - ബന്ധപ്പെട്ട തദ്ദേശ ഭരണ 
സ്ഥാപനത്തിന്‍െറ അനുമതിയോടെ വേണമെന്നു മാത്രം. അങ്ങനെ 
വരുമ്പോള്‍, വിദ്യാഭ്യാസ മേഖലയില്‍ ഏതെങ്കിലും കാര്യം ചെയ്യുന്നതിന്‌ 


5 


തങ്ങള്‍ക്ക്‌ അധികാരമില്ല എന്ന്‌ ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിനും 
പരാതിയുണ്ടാകേണ്ട കാര്യമില്ല. തങ്ങളുടെ അധികാര പരിധിക്കു 
പുറത്തുള്ള സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രവര്‍ത്തനമാണെങ്കില്‍ ആ 
തദ്ദേശഭരണ സ്ഥാപനവുമായി സഹകരിച്ച്‌ പദ്ധതി തയ്യാറാക്കിയാല്‍ 
മതി. ചുരുക്കത്തില്‍, ഏതു ഗ്രാമ പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും 
തങ്ങളുടെ പരിധിയില്‍ വിദ്യാഭ്യാസ വികസനത്തിനായി ഏതു പ്രവര്‍ത്തന 
പരിപാടിയും തയ്യാറാക്കി നടപ്പാക്കാന്‍ കഴിയുമെന്നര്‍ഥം. 


വിദ്യാഭ്യാസ വികസനം - പ്രാദേശിക പരിപ്രേക്ഷ്യം 


സ്‌കൂള്‍ തലത്തിലുള്ള വിദ്യാഭ്യാസ വികസനത്തിന്‍െറ പൂര്‍ണ്ണ 
ചുമതലയുള്ള ഭരണകൂടമെന്ന നിലയില്‍ തദ്ദേശ ഭരണ സ്ഥാപനങ്ങള്‍ക്ക്‌ 
അതതു പ്രദേശത്തെ വിദ്യാഭ്യാസ - വികസനത്തെ സംബന്ധിച്ച 
പരിപ്രേക്ഷ്യം രൂപപ്പെടുത്തേണ്ടതുണ്ട്‌. പത്തോ പതിനഞ്ചോ വര്‍ഷം 
കഴിയുമ്പോള്‍ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ നിലവാരം എന്തായിരിക്കണം 
എന്ന്‌ ഓരോ പഞ്ചായത്തും നിശ്ചയിക്കണം. ഈ ദീര്‍ഘകാല ലക്ഷ്യ 
ത്തിന്‍െറ അടിസ്ഥാനത്തിലാവണം വിദ്യാഭ്യാസ വികസനത്തിനായുള്ള 
പഞ്ചവത്സര പദ്ധതികളും വാര്‍ഷിക പദ്ധതികളും തയ്യാറാക്കേണ്ടത്‌. 


_ പൊതുവേ വിദ്യാഭ്യാസമെന്ന്‌ പറയുമ്പോള്‍ ഓപചാരിക സ്‌കൂള്‍ 
വിദ്യാഭ്യാസം മാത്രമാണ്‌ പരിഗണിക്കപ്പെടാറുള്ളത്‌. എന്നാല്‍, പ്രീസ്‌കൂള്‍ 
വിദ്യാഭ്യാസം, സ്‌കൂള്‍ വിദ്യാഭ്യാസം, അനൌപചാരിക വിദ്യാഭ്യാസം എന്നീ 
മേഖലകളെയെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള സമഗ്ര പരിപാടിയാണ്‌ നാം 
ലക്ഷ്യമിടേണ്ടത്‌. ഇത്തരത്തില്‍ ഒരു വിദ്യാഭ്യാസ പരിപ്രേക്ഷ്യം 
തയ്യാറാക്കുക എന്നത്‌ വളരെ എളുപ്പത്തില്‍ ചെയ്യാവുന്ന കാര്യമല്ല. 
അതിന്‌, പഞ്ചായത്തിലെ നിലവിലുള്ള വിദ്യാഭ്യാസ സംവിധാന 
ത്തെക്കുറിച്ച്‌, അതിന്‍െറ പരിമിതികളെക്കുറിച്ച്‌, അതിന്‍െറ ഗുണനിലവാ 
രത്തെക്കുറിച്ച്‌ ഒക്കെ നല്ല ധാരണ വേണം. ഈ ധാരണയുണ്ടാക്കുന്ന 
പ്രവര്‍ത്തനത്തെ വിദ്യാഭ്യാസസ്ഥിതിപഠനം എന്നു വിളിക്കാം. ഈ 
പഠനത്തിലൂടെ രൂപപ്പെടുന്ന വിദ്യാഭ്യാസ അവലോകന റിപ്പോര്‍ട്ടിന്‍െറ 
അടിസ്ഥാനത്തില്‍, ഭാവിയിലെ വിദ്യാഭ്യാസ വികസന ലക്ഷ്യങ്ങള്‍ 
നിര്‍ണയിക്കാനാവും. അതിന്‍െറ അടിസ്ഥാനത്തില്‍ പ്രവര്‍ത്തന 
പരിപാടികള്‍ രൂപപ്പെടുത്താനുമാവും. 


ഉദാഹരണമായി, ഒരു പഞ്ചായത്ത്‌ പത്ത്‌ വര്‍ഷത്തിനുള്ളില്‍ താഴെ 
പറയുന്ന നേട്ടങ്ങളാണ്‌ ലക്ഷ്യമിടുന്നതെന്ന്‌ വിചാരിക്കുക. 

3-4 വയസ്‌ പ്രായമുള്ള മുഴുവന്‍ കുട്ടികളെയും അങ്കണ്‍ 
വാടികളിലെത്തിക്കും. 


൦ ഏതു കുട്ടിക്കും 1 കി. മീറ്ററിനുള്ളില്‍ അങ്കണ്‍വാടി സരകര്യം 
ലഭ്യമാക്കും. 


൭ എല്ലാ അങ്കണ്‍വാടികള്‍ക്കും സ്വന്തം കെട്ടിടവും മറ്റടിസ്ഥാന 
സൌകര്യങ്ങളും ലഭ്യമാക്കും. 


൭ പഞ്ചായത്തില്‍ നിന്ന്‌ എസ്‌.എസ്‌.എല്‍.സി. പരീക്ഷയ്ക്ക്‌ 
ഹാജരാകുന്ന മുഴുവന്‍ കുട്ടികളെയും ജയിപ്പിക്കും, 50 ശതമാനം 
കുട്ടികള്‍ക്കെങ്കിലും ഫസ്റ്റ്‌ ക്ലാസ്‌ ഉണ്ടായിരിക്കണം. 


൭ 60 വയസില്‍ താഴെയുള്ള മുഴുവന്‍ പൌരന്‍മാര്‍ക്കും സാക്ഷരത 
ഉറപ്പു വരുത്തും. 


10 വര്‍ഷത്തിനുള്ളില്‍ ഈ ലക്ഷ്യം നേടാന്‍ കഴിയണമെങ്കില്‍ 
അടുത്ത ഓരോ വര്‍ഷവും എന്തൊക്കെ കാര്യങ്ങള്‍ ചെയ്യണമെന്നതിന്‍െറ 
വിശദാംശങ്ങള്‍ തീരുമാനിക്കേണ്ടിവരും. അതിനായി എത്ര 
അങ്കണ്‍വാടികള്‍ പുതുതായി സ്ഥാപിക്കണം, എത്ര. കെട്ടിടങ്ങള്‍ 
പുതുതായി നിര്‍മ്മിക്കണം, സ്കൂളുകളിലെ പഠന നിലവാരം 
മെച്ചപ്പെടുത്താന്‍ എന്തൊക്കെ കാര്യങ്ങള്‍ ചെയ്യണം, അധ്യാപകര്‍ക്കായി 
എത്ര പുനഃപരിശീലനം ആസൂത്രണം ചെയ്യണം, നിരക്ഷരരെ 
സാക്ഷരരാക്കാന്‍ എന്തൊക്കെ പരിപാടികളുണ്ടാക്കണം എന്നിങ്ങനെ 
നിരവധി വിശദാംശങ്ങള്‍ ഇതിനായി തയ്യാറാക്കേണ്ടി വരും. ഇതിന്‍െറ 
അടിസ്ഥാനത്തിലാണ്‌ ചിട്ടയായി ഓരോ പ്രവര്‍ത്തനവും ഏറ്റെടുക്കേണ്ടത്‌. 
നടത്തുന്ന ഓരോ പ്രവര്‍ത്തനവും മുന്‍കൂട്ടി തീരുമാനിക്കുന്ന 
ലക്ഷ്യവുമായി ബന്ധിപ്പിക്കാനും കഴിയണം. ജനകീയാസൂത്രണത്തിന്‍െറ 
ഭാഗമായി തയ്യാറാക്കിയ വികസന മേഖലയില്‍ ഓരോ പഞ്ചായത്തിലെയും 
വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച്‌ ഒരു ലഘു അവലോകനം നടത്തിയിട്ടു 
ണ്ടെങ്കിലും സമഗ്രമായ ഒരു വിദ്യാഭ്യാസ പരിപാടി തയ്യാറാക്കാനാവശ്യമായ 
വിശദാംശങ്ങളോടെ Eduational Status Report തയ്യാറാക്കാന്‍ 
ബഹുഭൂരിഭാഗം തദ്ദേശ ഭരണ സ്ഥാപനങ്ങള്‍ക്കും കഴിഞ്ഞിട്ടില്ല. എന്നാല്‍, 
ഇന്നിപ്പോള്‍ അത്തരം ചില മാതൃകകള്‍ നമുക്ക്‌ ലഭ്യമാണ്‌. മയ്യില്‍, 
ഒഞ്ചിയം, മാടക്കത്തറ, കുമരകം, മെഴുവേലി എന്നീ പഞ്ചായത്തുകള്‍ 
വിശദമായ വിദ്യാഭ്യാസ സ്റ്റാറ്റസ്‌ റിപ്പോര്‍ട്ട്‌ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്‌. 


തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടല്‍ മുന്നനുഭവങ്ങള്‍ 


വിദ്യാഭ്യാസ വികസനത്തില്‍ തദ്ദേശഭരണ സ്ഥാപനങ്ങള്‍ക്ക്‌ 
ഏതൊക്കെ വിധത്തില്‍ ഇടപെടാന്‍ കഴിയുമെന്നതിന്‌ സമീപകാല 
മാതൃകകള്‍ ധാരാളമുണ്ട്‌ നമ്മുടെ മുന്നില്‍. 1992-ല്‍ നിലവില്‍ വന്ന 
ജില്ലാ കൌണ്‍സിലുകളാണ്‌ വിദ്യാഭ്യാസത്തിന്‍െറ ഗുണനിലവാരം 
ഉയര്‍ത്തുന്നതിനുവേണ്ടി ജനപങ്കാളിത്തത്തോടുകൂടി വിവിധ പരിപാടികള്‍ 
നടപ്പിലാക്കി മാതൃക കാണിച്ചത്‌. കണ്ണൂര്‍ ജില്ലാ കയണ്‍സിലിന്‍െറ 
ആഭിമുഖ്യത്തില്‍ തുടക്കം കുറിച്ച ശിവപുരം ഹൈസ്ക്കൂള്‍ 
കോംപ്ലക്സ്ഥാണ്‌ ഇതില്‍ ആദ്യത്തേത്‌. പഠനോപകരണ നിര്‍മ്മാണ 
ശില്പശാല, അധ്യാപക സംഗമങ്ങള്‍, പുനഃപരിശീലനം കുട്ടികളുടെ 
സഹവാസ ക്യാമ്പുകള്‍ തുടങ്ങി ആകര്‍ഷകമായ നിരവധി 


7 


പ്രവര്‍ത്തനങ്ങള്‍ ഇതിന്‍െറ ഭാഗമായി നടന്നു. കാസര്‍ഗോഡ്‌ ജില്ലാ 
കൌണ്‍സിലിന്‍െറ നേതൃത്വത്തില്‍ 93-94 ല്‍ നടപ്പാക്കിയ അക്ഷരപ്പുലരി, 
മലപ്പുറം ജില്ലാ കാണ്‍സിലിന്‍െറ ആഭിമുഖ്യത്തില്‍ നടന്ന 'അമ്മതന്‍ 
മണിക്കുട്ടന്‍' എന്നീ പരിപാടികള്‍ വളരെ ശ്രദ്ധേയമായ വിവരം 
കൈവരിച്ചു. ഇവയൊക്കെതന്നെ പ്രോജക്ട സമീപനത്തോടെ വിശദമായ 
ചര്‍ച്ചയുടെ അടിസ്ഥാനത്തില്‍ മുന്‍കുട്ടി രൂപകല്‍പന ചെയ്ത 
പരിപാടികളായിരുന്നു. ജനകീയ സംവിധാനങ്ങളെയും ഓദ്യോഗിക 
സംവിധാനങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട്‌ എല്ലാത്തരം 
സാധ്യതകളെയും പ്രയോജനപ്പെടുത്താന്‍ കഴിഞ്ഞു എന്നത്‌ ഈ 
പരിപാടികളുടെ വിജയത്തിന്‌ അടിസ്ഥാനമായി. 


ശിവപുരം കോംപ്ലക്സിന്‍െറ അനുഭവ പാഠങ്ങളാണ്‌ പഞ്ചായത്ത്‌ 
തലത്തിലുള്ള സ്കൂള്‍ കോംപ്ലക്സുകള്‍ക്ക്‌ വഴിതെളിച്ചത്‌. ഒരു 
ഹൈസ്കൂള്‍ കേന്ദ്രമാക്കി അതിന്‍െറ ഫീഡര്‍, സ്കൂളുകളെ 
ഉള്‍പ്പെടുത്തിക്കൊണ്ടുള്ള സ്കൂള്‍ കോംപ്ലക്സ്‌ പ്രയോഗ തലത്തില്‍ 
നേരിട്ട ഒട്ടേറെ പ്രശ്നങ്ങള്‍ പഞ്ചായത്ത്‌ തലത്തിലുള്ള സ്കൂള്‍ 
കോംപ്ലക്സുകള്‍ക്ക്‌ പരിഹരിക്കാനാവുമെന്ന തിരിച്ചറിവ്‌ തൊട്ടടുത്ത 
വര്‍ഷം കല്യാശേരി പഞ്ചായത്ത്‌. സ്കൂള്‍ കോംപ്ലക്സ്‌, മടിക്കൈ 
പഞ്ചായത്ത്‌ സ്കൂള്‍ കോംപ്ലക്സ്‌ എന്നിവയുടെ രൂപീകരണത്തിലേക്ക്‌ 
നയിച്ചത്‌. മൂല്യനിര്‍ണയ രീതികള്‍ പല പുതുമകളും പരീക്ഷിച്ചു 
കൊണ്ടാണ്‌ കല്ല്യാശ്ശേരി കോംപ്ലക്സ്‌ മുന്നേറിയത്‌. പ്രാദേശിക 
വൈദഗ്ധ്യത്തെ വിദ്യാഭ്യാസ രംഗത്ത്‌ പ്രയോജനപ്പെടുത്തി എന്നതാണ്‌ 
മടിക്കൈ കോംപ്ലക്സിന്‍െറ സവിശേഷത. 


പഞ്ചായത്ത്‌ സ്കൂള്‍ കോംപ്ലക്സുകളുടെ പ്രയോഗ ക്ഷമത, ഈ 
മാതൃക കൂടുതല്‍ പഞ്ചായത്തുകളിലേക്ക്‌ വ്യാപിക്കാന്‍ ഇടയാക്കി. കണ്ണൂര്‍ 
ജില്ലയിലെ ധര്‍മടം പഞ്ചായത്ത്‌ സ്കൂള്‍ കോംപ്ലക്സ്‌ മോണിറ്ററിംഗിലെ 
സമൂഹ പങ്കാളിത്തംകൊണ്ട്‌ ശ്രദ്ധ പിടിച്ചുപറ്റി. സമൂഹിക മോണിറ്ററിംഗ്‌, 
പീര്‍ ഗ്രൂപ്പ്‌, മോണിറ്ററിംഗ്‌ തുടങ്ങിയ രീതികള്‍ ഇവിടെ ഫലപ്രദമായി 
പരീക്ഷിക്കപ്പെട്ടു. തൃശൂര്‍ ജില്ലയിലെ പടിയൂര്‍ പഞ്ചായത്ത്‌ കോംപ്ലക്സ്‌ 
പുതിയ മോഡ്യൂളുകള്‍ തയ്യാറാക്കിക്കൊണ്ടാണ്‌ മാതൃക കാണിച്ചത്‌. 
പത്തനംതിട്ട ജില്ലയിലെ മെഴുവേലി പഞ്ചായത്തിലാകട്ടെ അധ്യാപക 
പരിശീലനം, കോംപ്ലക്സ്‌ വാര്‍ഷികം തുടങ്ങിയ പരിപാടികള്‍ക്ക്‌ കൂടുതല്‍ 
ഈന്നല്‍ നല്‍കി. തുടര്‍ന്നങ്ങോട്ട്‌ പഞ്ചായത്തുതല സ്കൂള്‍ 
കോംപ്ലക്സുകളുടെ തരംഗം വ്യാപകമായി. പെരിഞ്ഞനം, നെല്ലിക്കുഴി, 
പയ്യോളി, പറയംചേരി, താമരശ്ശേരി... ഇന്നിപ്പോള്‍ സംസ്ഥാനത്തിലാകെ 
നൂറില്‍പ്പരം സ്കൂള്‍ കോംപ്ലക്സുകള്‍ പ്രവര്‍ത്തിക്കുന്നുണ്ടാകുമെന്നാണ്‌ 
മതിപ്പു കണക്ക്‌. ഇവയുടെയെല്ലാം പ്രത്യേകത ചിട്ടയായ വാര്‍ഷിക 
പരിപാടികള്‍ തയ്യാറാക്കിക്കൊണ്ടും ജനകീയതലം വികസിപ്പിച്ചു 
കൊണ്ടുമാണ്‌ പ്രവര്‍ത്തിക്കുന്നതെന്നാണ്‌. 


വിദ്യാഭ്യാസ വികസനത്തിനായുള്ള ബ്ലോക്കുതല പരിപാടിക്ക്‌ 


8 


ഉജ്വലമായ മാതൃക നല്‍കിയത്‌ . കോഴിക്കോടു ജില്ലയിലെ തോടന്നൂര്‍ 
ബ്ലോക്കു പഞ്ചായത്താണ്‌. 1996-97 ല്‍ ആരംഭിച്ച തോടന്നൂര്‍ ബ്ലോക്ക്‌ 
വിദ്യാഭ്യാസ പരിപാടി ഒട്ടേറെ സവിശേഷതകളുള്ളതാണ്‌. ബ്ലോക്ക്‌ 
പഞ്ചായത്തിന്‌ വിദ്യാഭ്യാസ മേഖലയില്‍ അധികാരമൊന്നുമില്ലാത്ത 
സാഹചര്യത്തിലാണ്‌ ഈ പരിപാടി രൂപപ്പെടുത്തിയതെന്നോര്‍ക്കുക. 
അധ്യാപകര്‍, രക്ഷിതാക്കള്‍, മാനേജര്‍മാര്‍, ജനപ്രതിനിധികള്‍ എന്നിവരുടെ 
കൂട്ടായ്മയും മുഴുവന്‍ പ്രവര്‍ത്തനങ്ങളിലും വമ്പിച്ച ജനപങ്കാളിത്തവും 
ഈ പരിപാടിയുടെ പ്രത്യേകതകളായിരുന്നു. ബ്ലോക്ക്‌ പഞ്ചായത്തും 
അതിന്‍െറ പരിധിയിലുള്ള ഗ്രാമപഞ്ചായത്തുകളും തമ്മില്‍ പദ്ധതി 
പ്രവര്‍ത്തനത്തിലുണ്ടാകേണ്ട സഹവര്‍ത്തിത്വത്തിനും അവര്‍ മാതൃകയായി. 
അവധിക്കാലത്ത്‌ അധ്യാപക പരിശീലനം നടത്താനുള്ള തീരുമാന 
മെടുക്കത്തക്ക വിധത്തിലുള്ള ആത്മവിശ്വാസം ഇതിന്‍െറ സംഘാട 
കര്‍ക്കുണ്ടായിരുന്നു. അത്‌ അസ്ഥാനത്തായിരുന്നില്ലെന്ന്‌ അവധിക്കാല 
പരിശീലനത്തിലെ അധ്യാപകരുടെ വര്‍ദ്ധിച്ച പങ്കാളിത്തം തെളിയിച്ചു. 


അധ്യാപകര്‍ക്ക്‌ വിഷയാടിസ്ഥാനത്തില്‍ പരിശീലനങ്ങള്‍, 
മൂല്യനിര്‍ണയ ശില്പശാലകള്‍, പഠനോപകരണ നിര്‍മ്മാണം, ദൃശ്യശ്രാവ്യ 
ഉപകരണങ്ങളുടെ ഉപയോഗം വര്‍ദ്ധിപ്പിക്കല്‍, സഹവാസ ക്യാമ്പുകള്‍, 
ബ്ലോക്കിലെ എല്ലാ വിദ്യാലയങ്ങളിലും പൊതുവായ ചോദ്യക്കടലാസുകള്‍, 
പ്രതിമാസ മോണിറ്ററിംഗ്‌ സംവിധാനം .......... ഇങ്ങനെ നിരവധി ഘടകങ്ങള്‍ 
തോടന്നൂര്‍ പരിപാടിക്കുണ്ടായിരുന്നു. ഈ കൂട്ടായ്മയുടെ വിജയം ഏറ്റവും 
പ്രകടമായത്‌ എസ്‌.എസ്‌.എല്‍.സി. വിജയശതമാനം വര്‍ദ്ധിപ്പി 
ക്കുന്നതിനുള്ള 'വിജയരഥം' എന്ന പരിപാടിയിലായിരുന്നു. മൊത്തം 
വിജയശതമാനം 25 ല്‍ നിന്ന്‌ 41 ലേക്ക്‌ ഉയര്‍ന്നു എന്നു മാത്രമല്ല 
ബ്ലോക്കിലെ ഏഴ്‌ ഹൈസ്കൂളിലും ഈ വര്‍ദ്ധനവുണ്ടാകാന്‍ വിജയരഥം 
പരിപാടിക്കു കഴിഞ്ഞു. കോഴിക്കോടു ജില്ലയിലാകെ വിദ്യാഭ്യാസ 
പ്രവര്‍ത്തനങ്ങളില്‍ സ്വാധീനം ചെലുത്താന്‍ തോടന്നൂര്‍ മാതൃകയ്ക്ക്‌ 
കഴിഞ്ഞിട്ടുണ്ട്‌. 


കണ്ണൂര്‍ ജില്ലാ പഞ്ചായത്തിന്‍െറ ആഭിമുഖ്യത്തില്‍ ആരംഭിച്ച 
'ഗുരുകുലം', പാലക്കാടു ജില്ലാ പഞ്ചായത്തിന്‍െറ 'ഹരിശ്രീ, തിരുവനന്തപുരം 
പഞ്ചായത്തിന്‍െറ 'വിദ്യാജ്യോതി' എന്നിങ്ങനെ പരീക്ഷണങ്ങളിനിയും 
ഏറെയുണ്ട്‌. എന്നാല്‍ ഈ പരിപാടികള്‍ക്കൊക്കെ കാണാവുന്ന ഒരു 
പ്രത്യേകത പ്രവര്‍ത്തനങ്ങളുടെ തുടര്‍ച്ചയും നൈരന്തര്യവും 
നിലനിര്‍ത്താനാവുന്നില്ല എന്നതാണ്‌. തുടര്‍ നിലനില്‍പ്പില്‍ താരതമ്യേന 
മെച്ചം, ഗ്രാമപഞ്ചായത്തു തലത്തില്‍ ആരംഭിച്ച സ്കൂള്‍ കോംപ്ലക്സു 
കളാണ്‌, അതിനാല്‍ ഇനിയങ്ങോട്ട്‌ പുതിയ മാതൃകകളുണ്ടാക്കാന്‍ 
ശ്രമിക്കുന്നതോടൊപ്പം അവയുടെ തുടര്‍ നിലനില്‍പ്പും കാര്യമായി ശ്രദ്ധി 
ക്കേണ്ടിയിരിക്കുന്നു. പ്രവര്‍ത്തനങ്ങള്‍ തുടര്‍ നിലനില്‍പ്പുള്ള 
വയാകണമെങ്കില്‍ അവയെ വ്യവസ്ഥാപിതമാക്കണം; അതിനു പറ്റിയ 
സ്ഥിരസ്വഭാവമുള്ള സംഘടനാ രൂപങ്ങളുണ്ടാവണം. പട്ടണ പ്രദേശങ്ങളില്‍ 


ഈ വിധത്തിലുള്ള പരീക്ഷണങ്ങള്‍ ഒട്ടും വേരു പിടിക്കുന്നില്ല എന്നത്‌, 
ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതിയാണ്‌. 


തദ്ദേശഭരണ സ്ഥാപനങ്ങള്‍ക്ക്‌ എന്തൊക്കെ ചെയ്യാം? 


തദ്ദേശ ഭരണ സ്ഥാപനങ്ങള്‍ വിദ്യാഭ്യാസ മേഖലയില്‍ നടത്തിയ 
ഇടപെടലുകളുടെ മുന്നനുഭവങ്ങളില്‍ മിക്കവാറും എല്ലാംതന്നെ സ്കൂള്‍ 
വിദ്യാഭ്യാസത്തിന്‍െറ ഗുണനിലവാരം ഉയര്‍ത്തുന്നതിനുള്ള ശ്രമങ്ങളാ 
ണെന്നു കാണാം. ഇവയില്‍ പലതും ആരംഭിച്ചത്‌ ജനകീയാസൂത്രണ 
പ്രസ്ഥാനം ആരംഭിക്കുന്നതിനു മുമ്പാണുതാനും. മറ്റു കാര്യങ്ങള്‍ 
ചെയ്യുന്നതിനുള്ള അധികാര പരിമിതിയും സാമ്പത്തിക പരിമിതിയും തദ്ദേശ 
ഭരണ സ്ഥാപനങ്ങളുടെ പ്രവര്‍ത്തനം അക്കാദമിക മേഖലയില്‍ മാത്രം 
ഒതുക്കിയില്ലേ എന്ന്‌ സംശയിക്കാവുന്നതാണ്‌. ഏതായാലും ഇന്ന്‌ അത്തരം 
പരിമിതികളില്ല എന്നു നാം കണ്ടു. ഈ സാഹചര്യത്തില്‍ പ്രാദേശിക 
തലത്തിലുള്ള വിദ്യാഭ്യാസ വികസനത്തിനായി ഏറ്റെടുക്കാവുന്ന 
പ്രവര്‍ത്തനങ്ങള്‍ എന്തൊക്കെയെന്ന്‌ നോക്കാം. 


പ്രീ സ്കൂള്‍ വിദ്യാഭ്യാസം 


സാമൂഹ്യ ക്ഷേമപ്രവര്‍ത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ്‌ പ്രീ സ്കൂള്‍ 
വിദ്യാഭ്യാസ മേഖലയിലെ പ്രവര്‍ത്തനങ്ങള്‍ ആവിഷ്ക്കരിക്കേണ്ടത്‌. 


1. ആയിരം ജനങ്ങള്‍ക്ക്‌ ഒരു നഴ്‌സറി സ്‌കൂള്‍ / അങ്കണ്‍വാടി 


ആയിരം ജനങ്ങള്‍ക്ക്‌ ഒരു അങ്കണ്‍വാടി സ്ഥാപിക്കുക 
എന്നുള്ളതാണ്‌ ദേശീയ ലക്ഷ്യം. എന്നാല്‍ നമ്മുടെ പല പഞ്ചായത്തു 
കള്‍ക്കും ഈ ലക്ഷ്യം നേടാന്‍ കഴിഞ്ഞിട്ടില്ല. ഈ ലക്ഷ്യം നേടുന്നതി 
നാണ്‌ പദ്ധതി. പിന്നീട്‌ ഇവ സാമൂഹ്യക്ഷേമ വകുപ്പിന്‍െറ അംഗീകാരം 
കിട്ടുന്ന മുറയ്ക്ക്‌ അങ്കണ്‍വാടികളാക്കി മാറ്റാവുന്നതാണ്‌. 


2. എല്ലാ അങ്കണ്‍വാടികള്‍ക്കും സ്വന്തം കെട്ടിടം 


അങ്കണ്‍വാടികള്‍ യഥാര്‍ത്ഥത്തില്‍ മുറ്റത്തെ പൂന്തോട്ടങ്ങളായി 
മാറണമെങ്കില്‍ അവയ്ക്ക്‌ ആകര്‍ഷകമായ, കുട്ടികള്‍ക്ക്‌ കളിക്കാനും 
മറ്റും സൌകര്യമുള്ള കെട്ടിടങ്ങള്‍ വേണം. ഇത്തരം കെട്ടിടങ്ങള്‍ 
ഉണ്ടാക്കാനുള്ള സമയ ബന്ധിത പരിപാടി ആവിഷ്ക്കരിക്കാവുന്നതാണ്‌. 


3. അങ്കണ്‍വാടി/നഴസറി അധ്യാപികമാര്‍ക്ക്‌ വിഭവ കേന്ദ്രം 


പുതിയ കളികളെക്കുറിച്ചും പ്രവര്‍ത്തനങ്ങളെക്കുറിച്ചും നിരന്തര 
മായ ആശയലഭ്യത ശിശുവിദ്യാഭ്യാസത്തെ മുന്നോട്ടു നയിക്കാനാവ 
ശൃമാണ്‌. പഞ്ചായത്തിലെ മുഴുവന്‍ നഴ്സറി അധ്യാപികമാർക്കും 
തുടര്‍ച്ചയായി പരിശീലനങ്ങള്‍ നല്‍കുന്നതിനും ഇതിനായുള്ള മാതൃക 
രൂപപ്പെടുത്തുന്നതിനും വളരെ പ്രാധാന്യമുണ്ട്‌. കാസര്‍ഗോഡ്‌ ജില്ലയിലെ 
കയ്യൂര്‍, ചീമേനി ഗ്രാമപഞ്ചായത്ത്‌ ഈ രംഗത്ത്‌ നടത്തിയ 


10 


പ്രവര്‍ത്തനങ്ങളും അതിനുവേണ്ടി തയ്യാറാക്കിയ കൈപ്പുസ്തകവും 
ശ്രദ്ധേയമാണ്‌. 


4. നഴ്‌സറികള്‍ക്ക്‌ കളിപ്പാട്ടം 


കുതിരപ്പുറത്തിരുന്നാടുന്ന ഒരു കുട്ടിയും അത്‌ നോക്കി 
കൊതിപൂണ്ടിരിക്കുന്ന മറ്റു കുട്ടികളും ഏത്‌ അങ്കണ്‍വാടിയിലേയും പതിവു 
കാഴ്ചയാണ്‌. ഈ കുറവ്‌ പരിഹരിക്കാന്‍ ആവശ്യമായ എണ്ണം 
കളിഉപകരണങ്ങള്‍ എല്ലാ നഴ്സറികളിലും / അജംണ്‍വാടികളിലും 
ലഭ്യമാക്കേണ്ടതുണ്ട്‌. 


5. നഴ്സറി കലാമേള 


കൊച്ചുകുട്ടികളിലെ കലാവാസനയെ ചെറുപ്പത്തില്‍ തന്നെ 
കണ്ടെത്താനും പോഷിപ്പിക്കാനും ഇത്തരം പരിപാടികള്‍ സഹായിക്കും. 


6. നഴ്‌സറികള്‍ക്ക്‌ അടിസ്ഥാന സൌകര്യങ്ങള്‍ 


കുടിവെള്ളം, കക്കൂസ്‌, മൂത്രപ്പുര, പാചകപ്പുര, കിടപ്പുപകരണങ്ങള്‍ 
ഇവയൊക്കെ ശിശുവിദ്യാലയങ്ങളുടെ അടിസ്ഥാനാവശ്യങ്ങളായി കണ്ട്‌ 
അവ എല്ലാ ശിശുവിദ്യാലയങ്ങള്‍ക്കും ലഭ്യമാക്കേണ്ടതാണ്‌. 


സ്കൂള്‍ വിദ്യാഭ്യാസം 
7. പഞ്ചായത്ത്‌ /മുനിസിപ്പല്‍ സ്‌കൂള്‍ കോംപ്ലക്സ്‌ 


പഞ്ചായത്തിലെ മുഴുവന്‍ വിദ്യാലയങ്ങളെയും ഉള്‍ക്കൊള്ളി 
ച്ചുകൊണ്ടും ഒരു ഹൈസ്കൂള്‍ /ഹയര്‍ സെക്കണ്ടറി സ്കൂള്‍ 
കേന്ദ്രമാക്കിക്കൊണ്ടും വിദ്യാഭ്യാസ ഗുണമേന്‍മ വര്‍ധിപ്പിക്കാനായി 
സംഘടിപ്പിക്കുന്ന മൊത്തം പ്രവര്‍ത്തന പരിപാടിയാണ്‌ സ്‌കൂള്‍ കോംപ്ലക്സ്‌. 
ഓദ്യോഗിക സംവിധാനങ്ങളെയും ജനകീയ സംവിധാനങ്ങളെയും 
കൂട്ടിയോജിപ്പിച്ച്‌ ഏറ്റവും ഫലപ്രദമായി ഏതു പഞ്ചായത്തിലും 
സംഘടിപ്പിക്കാവുന്ന ഒരു പരിപാടിയാണിത്‌. കോംപ്ലക്സ്‌ പരിപാടിയില്‍ 
ഉള്‍പ്പെടുത്തിക്കൊണ്ട്‌ അധ്യാപക പരിശീലനം, കുട്ടികള്‍ക്കുള്ള വിവിധ 
പരിപാടികള്‍, പഠനയാത്രകള്‍, പഠനോപകരണ നിര്‍മാണം തുടങ്ങിയ 
ഇനങ്ങള്‍ക്ക്‌ പ്രത്യേകം പ്രത്യേകം പ്രൊജക്ടുകള്‍ തയ്യാറാക്കാവുന്നതാണ്‌. 


8. പരിഹാര ബോധനം 


പിന്നോക്കം നില്‍ക്കുന്ന വിദ്യാര്‍ഥികളെ മറ്റു വിദ്യാര്‍ഥികളോ 
ടൊപ്പമെത്തിക്കുന്നതിനുള്ള പ്രവര്‍ത്തനമാണിത്‌. ഓരോ സ്‌കൂളിലും 
പിന്നോക്കം നില്‍ക്കുന്ന കുട്ടികളെ കണ്ടെത്തി അവര്‍ക്കൊരു നിശ്ചിത 
കാലത്തേക്ക്‌ (ഉദാ- ഒരു മാസം) പ്രത്യേക ബോധനപരിപാടി 
രൂപപ്പെടുത്താവുന്നതാണ്‌. 


11 


9. പഠനോപകരണ നിര്‍മാണം 


മെച്ചപ്പെട്ട പഠനോപകരണങ്ങള്‍ക്ക്‌ പുതിയ വിദ്യാഭ്യാസ രീതിയില്‍ 
വലിയ പ്രാധാന്യമുണ്ട്‌. പഞ്ചായത്തിലെ മുഴുവന്‍ വിദ്യാലയങ്ങളിലും 
ആവശ്യമായ പഠനോപകരണങ്ങള്‍ ലഭ്യമാക്കുന്നതിനാണീ പരിപാടി. 
പഠനോപകരണങ്ങള്‍ വാങ്ങി വിതരണം ചെയ്യുന്നതിനേക്കാള്‍ 
ഗുണനിലവാരമുള്ളതും ചെലവുകുറഞ്ഞതുമായ പഠനോപകരണങ്ങള്‍ 
ശില്‍പശാലകളില്‍ നിര്‍മ്മിക്കുന്നതാവും ഉചിതം. 


10. പാഠ്യാനുബന്ധ പ്രവര്‍ത്തനങ്ങള്‍ 


സാഹിത്യസമാജം, കൈയെഴുത്തുമാസിക, സയന്‍സ്ക്ലബ്‌, സ്കൂള്‍ 
ലൈബ്രറി, ക്ലാസ്റൂം ആകര്‍ഷകമാക്കല്‍, ഹെല്‍ത്ത്‌ ക്ലബ്‌, ഗണിതക്ലബ്‌, 
നേച്ചര്‍ ക്ലബ്‌, സ്കൂള്‍ വാര്‍ഷികം എന്നിങ്ങനെ സ്കൂളുകളില്‍ നടത്തേണ്ട 
നിരവധി പാഠ്യാനുബന്ധ പ്രവര്‍ത്തനങ്ങളുണ്ട്‌. ഇവയൊക്കെ 
പഞ്ചായത്തിലെ മുഴുവന്‍ വിദ്യാലയങ്ങളിലും സംഘടിപ്പിക്കാനുള്ള ഒരു 
പടിപാടിക്ക്‌ പഞ്ചായത്തിനു നേതൃത്വം നല്‍കാവുന്നതാണ്‌. 


11. അസംബ്ലി കൈപുസ്തകം തയ്യാറാക്കല്‍ 


സ്കൂള്‍ ഹെഡ്മാസ്റ്റര്‍മാര്‍ക്കും, അധ്യാപകര്‍ക്കും സ്കൂള്‍ 
അസംബ്ലികള്‍ ഭംഗിയായി കൈകാര്യം ചെയ്യണമെങ്കില്‍ ഓരോ അസംബ്ലി 
ദിനത്തിലും അവതരിപ്പിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്‌ ധാരണയുണ്ടാകണം. 
സ്‌കൂള്‍ അസംബ്ലിക്ക്‌ ഒരു വാര്‍ഷിക കലണ്ടറും അതുപ്രകാരം ഓരോ 
ആഴ്ചയും അവതരിപ്പിക്കേണ്ട വിഷയങ്ങളും മുന്‍കൂട്ടി തീരുമാനിക്കാം. 
അതിന്‌ സഹായകമാകണം കൈപുസ്തകം. 


12. ദേശീയദിനാചരണങ്ങള്‍ 


സ്വാതന്ത്ര്യദിനം, ശിശുദിനം, അധ്യാപകദിനം എന്നിങ്ങനെ പല 
ദേശീയദിനാചരണങ്ങളും വിദ്യാലയങ്ങളില്‍ നടക്കേണ്ടതുണ്ട്‌. 
ഓരോന്നിനും പഞ്ചായത്തുതല പരിപാടികള്‍ തയ്യാറാക്കാവുന്നതാണ്‌. 


13. പട്ടികജാതി/പട്ടികവര്‍ഗ വിദ്യാര്‍ഥികള്‍ക്ക്‌ പ്രത്യേക പരിപാടി. 


ദരിദ്രകുടുംബങ്ങളില്‍പ്പെട്ട പട്ടികവിഭാഗ വിദ്യാര്‍ഥികള്‍ക്കുവേണ്ടി 
ചില പ്രത്യേക പരിപാടികള്‍ പഞ്ചായത്തുകള്‍ക്ക്‌ തയ്യാറാക്കാവുന്നതാണ്‌. 
ഈ വിഭാഗക്കാരായ കുട്ടികളുടെ ഹാജര്‍ നില മെച്ചപ്പെടുത്താനും 
കൊഴിഞ്ഞുപോക്ക്‌ കുറയ്ക്കാനും ഇത്തരം പരിപാടികള്‍ സഹായിക്കും. 


14. സ്പെഷ്യല്‍ വിദ്യാഭ്യാസം 


മന്ദബുദ്ധികള്‍, വികലാംഗര്‍ എന്നീ വിഭാഗങ്ങളില്‍ പെടുന്ന 
വിദ്യാര്‍ഥികള്‍ക്കുള്ള വിദ്യാഭ്യാസ സൌകര്യങ്ങള്‍ ഇന്നുവളരെ 
പരിമിതമാണ്‌. ഓരോ പഞ്ചായത്തിലും ഈ വിഭാഗം കുട്ടികള്‍ക്കായി 
വിദ്യാഭ്യാസ സാകര്യങ്ങള്‍ ഉണ്ടാക്കാവുന്നതാണ്‌. 


15. ഭാഷാ ലബോറട്ടറി 


ഭാഷാപഠനം കൂടുതല്‍ ഫലപ്രദമാക്കുന്നതിന്‌ ദൃശ്യ-ശ്രാവ്യ 
മാധ്യമങ്ങളുടെ സാധ്യതകള്‍ പ്രയോജനപ്പെടുത്തുകയും കുട്ടികള്‍ക്ക്‌ 
ഭാഷയോടും സാഹിത്യത്തോടും മമത വര്‍ധിപ്പിക്കുകയും ചെയ്യുന്നതിന്‌ 
ഇത്തരം പരിപാടികള്‍ സഹായകമാകും. കഥയരങ്ങ്‌, കവിയരങ്ങ്‌, പഴഞ്ചൊല്‍ 
പയറ്റ്‌ തുടങ്ങിയ വിവിധ പ്രവര്‍ത്തനങ്ങള്‍ ഇതിന്‍െറ ഭാഗമാക്കാം. 


16. പഞ്ചായത്ത്‌ പഠനയാത്ര 


കുട്ടികള്‍ക്ക്‌ ലോകവിവരം ധാരാളമുണ്ടെങ്കിലും സ്വന്തം 
പഞ്ചായത്ത്‌ പൂര്‍ണമായും കണ്ടിട്ടുള്ള കുട്ടികള്‍ വളരെ കുറയും. ഓരോ 
വിദ്യാലയ ത്തില്‍ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ 
ഉള്‍പ്പെടുത്തിക്കൊണ്ട്‌ ഒരു പഞ്ചായത്ത്‌ പഠനയാത്ര 
സംഘടിപ്പിക്കാവുന്നതാണ്‌. ഇതുപോലെ മറ്റു സ്ഥലങ്ങളിലേക്കും 
പഞ്ചായത്തുതല പഠനയാത്രകള്‍ സംഘടിപ്പിക്കാം. 


17, എല്ലാ സ്കൂളിനും സ്വന്തം കെട്ടിടം 


എല്ലാ സ്‌കൂളുകള്‍ക്കും തൃപ്തികരവും സൌകര്യപ്രദവുമായ കെട്ടിട 
ങ്ങള്‍ ഉണ്ടാവേണ്ടത്‌ വിദ്യാഭ്യാസ വികാസത്തിന്‌ അത്യന്താപേക്ഷിതമാണ്‌. 
സര്‍ക്കാര്‍ വിദ്യാലയങ്ങള്‍ക്ക്‌ കെട്ടിടമുണ്ടാക്കാന്‍ പഞ്ചായത്തിനു തന്നെ 
മുന്‍കൈ എടുക്കാം. സ്വകാര്യ വിദ്യാലയങ്ങളാണെങ്കില്‍ നാട്ടുകാരുടെ 
കൂടി സമ്മര്‍ദം ആവശ്യമായി വരാം. ഒരു നിശ്ചിത കാലയളവിനുള്ളില്‍ 
പഞ്ചായത്തിലെ മുഴുവന്‍ വിദ്യാലയങ്ങള്‍ക്കും ആവശ്യമായത്ര നല്ല 
കെട്ടിടങ്ങള്‍ ഉണ്ടാക്കുക എന്നതാവണം ലക്ഷ്യം. 


18. സ്കൂള്‍ ആരോഗ്യശുചിത്വ പരിപാടി 


കുട്ടികളില്‍ ശുചിത്വശീലനം വര്‍ധിപ്പിക്കുവാനും ആരോഗ്യവും 
ശുചിത്വവും തമ്മിലുള്ള ബന്ധം ബോധ്യപ്പെടുത്താനുമുള്ള പലവിധ 
പ്രവര്‍ത്തനങ്ങള്‍ ആവിഷ്കരിക്കാവുന്നതാണ്‌. ക്ലാസ്‌ മുറി തോറും 
കുപ്പത്തൊട്ടി, സ്‌കൂള്‍ കമ്പോസ്റ്റുകുഴി, സ്കൂള്‍ ശുചീകരണസേന, 
പത്തുമിനിട്ടിനുള്ളില്‍ എല്ലാ വിദ്യാര്‍ഥികള്‍ക്കും മൂത്രമൊഴിക്കാന്‍ 
പറ്റുന്നവിധത്തില്‍ ആവശ്യമായത്ര എണ്ണം മൂത്രപ്പുരകളുണ്ടാക്കല്‍, സ്കൂള്‍ 
ഹെല്‍ത്ത്‌ക്ലബ്‌ രൂപികരണം, സ്‌കൂള്‍ പ്രദേശത്തെ കൊതുകു 
നിര്‍മാര്‍ജനത്തിനുളള യജ്ഞം, വ്യക്തി ശുചിത്വ പരിപാടി ഇവയൊക്കെ 
ഈ പരിപാടിയുടെ ഘടകങ്ങളാക്കാം. 


അനനപചാരിക വിദ്യാഭ്യാസം 


19. സമ്പൂര്‍ണസാക്ഷരത 


നിശ്ചിത പ്രായപരിധിക്കുള്ളില്‍ (60 വയസ്സ്‌) മുഴുവന്‍ 
ആളുകളെയും സാക്ഷരരാക്കുക എന്നതാവണം ലക്ഷ്യം. 


13 


20. തുടര്‍വിദ്യാഭ്യാസം 


ബഹുജനങ്ങള്‍ക്കുള്ള തുടര്‍വിദ്യാഭ്യാസം വളരെ പ്രസക്തിയുള്ള 
ഒരു മേഖലയാണ്‌. ഓരോ കാലഘട്ടത്തിലും സമുഹത്തില്‍ ചര്‍ച്ചാ 
വിഷയമാകുന്ന പലവിധ വിഷയങ്ങളെക്കുറിച്ചും സംഭവവികാ 
സങ്ങളെക്കുറിച്ചും ഇത്തരം ക്ലാസുകളില്‍ ചര്‍ച്ചകള്‍ നടത്താം. ഓരോ 
വാര്‍ഡിലും ഇത്തരം തുടര്‍വിദ്യാഭ്യാസ കേന്ദ്രങ്ങള്‍, വായനശാലകളെ 
കേന്ദ്രീകരിച്ച്‌ സംഘടിപ്പിക്കാവുന്നതാണ്‌. ചില പ്രത്യേക വിഷയങ്ങളില്‍ 
ഹ്രസ്വകാല കോഴ്സുകളുമാവാം. 


21. രക്ഷാകര്‍ത്തൃ വിദ്യാഭ്യാസം 


പുതിയ പാഠ്യപദ്ധതിയെക്കുറിച്ച്‌ ധാരാളം ചര്‍ച്ചകള്‍ നടക്കുന്ന 
സമയമാണല്ലോ ഇത്‌. രക്ഷാകര്‍ത്താക്കള്‍ക്ക്‌ പുതിയ പാഠ്യപദ്ധതി 
യെക്കുറിച്ച്‌ നല്ല ധാരണയുണ്ടാകേണ്ടത്‌ ആവശ്യമാണ്‌. ഇതിനായുള്ള 
ഓദ്യോഗിക പരിപാടികള്‍ വളരെ പരിമിതമായേ നടക്കുന്നുള്ളൂ. 
അതിനാല്‍, പഞ്ചായത്തു തലത്തില്‍ രക്ഷാകര്‍ത്തൃ വിദ്യാഭ്യാസത്തിന്‌ 
“ബൃഹത്തായൊരു പരിപാടി തയ്യാറാക്കാവുന്നതാണ്‌. 


22. വീഡിയോ ക്ലാസുകള്‍ 


അനപചാരികവിദ്യാഭ്യാസത്തിനായി ഉപയോഗിക്കാവുന്ന നിരവധി 
വീഡിയോഫിലിമുകള്‍ ഇന്ന്‌ ലഭ്യമാണ്‌. ഇത്തരം ഫിലിമുകള്‍ ഉപയോഗിച്ച്‌ 
തുടര്‍വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും വായനശാലകളിലും മറ്റും 
ചര്‍ച്ചാക്ലാസുകള്‍ സംഘടിപ്പിക്കാം. ഓരോ മാസത്തിലും ഒന്ന്‌ എന്ന 
രീതിയില്‍ പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട പത്തോ ഇരുപതോ 
കേന്ദ്രങ്ങളില്‍ ക്ലാസുകള്‍ സംഘടിപ്പിക്കാം. 


മേല്‍ക്കൊടുത്തവ ഏതാനും ഉദാഹരണങ്ങള്‍ മാത്രം. ലിസ്റ്റ്‌ 
ഇനിയും നീട്ടാം. ഇവയെല്ലാം ഓരോ പഞ്ചായത്തിലും ചെയ്യാന്‍ 
കഴിയണമെന്നില്ല. അതിന്‍െറ ആവശ്യവുമില്ല. നേരത്തെ സൂചിപ്പിച്ച 
രീതിയില്‍ പഞ്ചായത്തിന്‍െറ വിദ്യാഭ്യാസ സ്ഥിതി വസ്തുനിഷ്ഠമായി 
വിലയിരുത്തുകയും പഞ്ചായത്തിന്‍െറ വിദ്യാഭ്യാസ പരിപ്രേക്ഷ്യം 
രൂപപ്പെടുത്തുകയും ചെയ്തതിനുശേഷം അതിന്‍െറ അടിസ്ഥാനത്തില്‍ 
ആവശ്യമായ പ്രവര്‍ത്തന പരിപാടികള്‍ ആവിഷ്കരിച്ചു നടപ്പാക്കുകയാണ്‌ 
വേണ്ടത്‌. വിദ്യാഭ്യാസ മേഖലയില്‍ പുതുതായി ലഭിച്ച അധികാരം 
വിനിയോഗിക്കേണ്ടത്‌, സാമൂഹ്യവിപ്ലവത്തിന്‌ ഏറ്റവും ഫലപ്രദമായി 
പ്രയോജനപ്പെടുത്താവുന്ന ഒരു മേഖലയാണ്‌ വിദ്യാഭ്യാസമെന്ന്‌ 
മനസ്സിലാക്കിക്കൊണ്ടും വിദ്യാഭ്യാസ രംഗത്തെ പ്രവവത്തനങ്ങളില്‍ 
സാമൂഹ്യ നിയന്ത്രണം തുടര്‍ച്ചയായി വര്‍ധിപ്പിച്ചുകൊണ്ടുമാണ്‌. 
അധ്യാപകരും രക്ഷിതാക്കളും ജനപ്രതിനിധികളും ഒത്തൊരുമിച്ചുള്ള 
കൂട്ടായ്മയ്ക്കേ ഈ ലക്ഷ്യം നേടാനാകൂ. അതിനു നേതൃത്വം നല്‍കുക 
എന്നുള്ളതാണ്‌ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പുതിയ കടമ. 


14 


തദ്ദേശഭരണ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസവും ൫ പ്രസാധനം, 
വിതരണം: കേരള ശാസ്ത്രസാഹിത്യ പരിഷത്ത്‌, കൊച്ചി-24 ൫ 
ലിപിവിന്യാസം: മാക്വെല്‍ ഗ്രാഫിക്ല എറണാകുളം. ൫ അച്ചടി: കേരള 
ടൈംസ്‌, എറണാകുളം ൽ വില 3 രൂപ 





KSSP 0911 iE Dy1/8 APR'99 15K 0300 LL6/99 





